| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


EA 


GOVERNO 


- 
കര 


രള സർക 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


9th August 2011 

2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


- | 32 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Stores Purchase 


Industrial Training Department 


SHORT TENDER NOTICE 


No . B4/ 4641 / 2010 . 


4th July 2011. 


Sealed tenders are invited for the supply of Tools and 
Equipments for Sheet Metal Worker trade of 
Govt. I. T. I., Chackai as per the list attached . 

Tender No . - B4/ 7/2011 . 
Cost of tender form + 4 % VAT: 

Original — 300 . 

Duplicate — · 150. 
Last date and time of receipt of tender 
27- 8-2011 , 2 p . m . 

The cover containing tenders should be 
superscribed No. B4/ 7 / 2011 dated 4 - 7 - 2011 and 
addressed to the Principal, Government I. T. I., Chackai. 
Late tenders will not be accepted . The tenders will be 
opened at 3 p . m . on 27 -8 -2011 in the presence of such of 
the tenderers or their authorised representatives who may 
be present at that time. 

Intending tenderers may on application to the 
Principal, Government I. T . I., Chackai obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender form should be accompanied 
by a cash remittance of - 300 + VAT @ 4 % which is 


the price fixed for a form / set of forms and which is not 
refundable under any circumstances. Kerala Stamp Paper 
required for executing preliminary agreement along which 
the tender will be provided to firms outside Kerala , if they 
remit an amount of ` 125 by Money Order separately. The 
tender forms are not transferable . Sale of tender 
forms will be closed at 2 p . m . on 26 - 8 - 2011 . Cheques , 
Postal Orders, etc. will not be accepted towards the cost 
of tender forms, nor will the forms be sent as V . P. P . 
Duplicate tender forms, if required will be issued on 
remittance of cost. 

ചാക്ക എ . ടി . എ . - ലെ ഷീറ്റ് മെറ്റൽ വർക്കർ 

ഡിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ B4 /7 /2011. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
- ഒറിജിനൽ - 300 + വാറ്റ് @ 4 %. 

ഡ്യൂപ്ളിക്കേറ്റ്- 150 + വാറ്റ് @ 4 %. 
- മുദ്രവച്ച ദർഘാ സു കൾ സ്വീക രി ക്കുന്ന അവ സാന 
- തീയതിയും സമയവും 27 - 8 -2011, 2 മണി. 

ദർഘാസുകളുടെ കവറിന് മുകളിൽ ബി4 /7 / 2011 തീയതി 
4- 7 - 2011 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ആയവ 


പ്രിൻസിപ്പാൾ, ഗവ . ഐ . ടി. ഐ ., ചാക്ക എന്ന മേൽവിലാസത്തിൽ 
നിശ്ചിത തീയതിക്ക് മുൻപായി ലഭിച്ചിരിക്കേ ണ്ട തു മാണ്. 
അ വ സാന തീയ തിക്കുശേഷം ലഭിക്കുന്ന ദർഘാ സു കൾ 
പരി ഗ ണിക്കു ന്ന ത ല്ല . 27 - 8 - 2011 , 3 മണിക്ക് ദർ ഘാ സ് 
സമർപ്പിക്കുന്നവരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
മുൻപിൽ വച്ച് തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, ഗവ . ഐ . ടി . ഐ ., 
ചാക്കയുടെ ഓഫീസിൽനിന്നും - 300 + വാറ്റ് @ 4 % ഒടുക്കി 
വാങ്ങാവുന്നതാണ്. പ്രസ്തുത തുക ഒരു കാരണവശാലും 
മടക്കി നൽകു ന്ന ത ല്ല . ദർഘാസ് ഫോറ ങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറങ്ങളുടെ വില്പന 
26 - 8- 2011, 2 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. ചെക്കുകൾ, 
പോസ്റ്റൽ ഓർഡറുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസിനോടൊപ്പം കേരള 
സ്റ്റാമ്പ് പേപ്പറിൽ പ്രാഥമിക ഉടമ്പടിയും കമ്പനികൾ സമർപ്പി 
ക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികൾ - 125 
മണിയോർഡറായി അയയ്ക്കുന്നപക്ഷം സ്റ്റാമ്പ് പേപ്പർ വാങ്ങി 
അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 

- വി. പി . പി . ആയി അയച്ചുതരുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് 
ദർഘാസ് ഫോറങ്ങൾ വില ഒടുക്കുന്നപക്ഷം ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 

LIST OF ITEMS 


Name of Items 


Quantity 
Nos. 


SI . 
No. 

1 


Aviation Snips 250 mm (Straight) 
Aviation Snips 250 mm (Right Cut) 
Aviation Snips 250 mm (Left Cut ) 
Snips Straight 250 mm 
Steel Rule 1m 


Steel Rule 600 mm 


Divider Spring 6 " 
Hollowing Hammer 1Kg 
Hand Groover 4 mm 
Hand Groover 3 mm 
Hand Groover 5 mm 
Scriber Single End Std 
Pop Rivet Gun 2 to 5 mm 


11 


13 


Industrial Training Institute , 
Chackai, Thiruvananthapuram . 


( Sd.) 
Principal . 


